Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


1 1. 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


GOVERN 


കേരള 


ാർ 


ള സർക് 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


5th March 2013 
| 2013 മാർച്ച് 5 


No . 


Vol. II 
വാല്യം 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Phalguna 1934 
1934 ഫാൽഗുനം 14 


PART III 


Stores Purchase 


Social Welfare Department 

ടെണ്ടർ നോട്ടീസ് 


നമ്പർ 2 / 2012 - 13 . 


2013 ജനുവരി 29 . 


( പട്ടിക ടെണ്ടർഫോറത്തോടൊപ്പം ലഭിക്കുന്നതാണ്.) 
ടെണ്ടർ ഫോറത്തിന്റെ വില . 


ഒറിജിനൽ - - 500 + 5 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് - 250 + 5 % വാറ്റ്. 


- റാന്നി അഡീഷണൽ ഐ . സി. ഡി. എസ്. പ്രോജക്റ്റ് 
ഓഫീസിന്റെ പരിധിയിലുള്ള 107 അംഗൻവാടികൾക്ക് 2012 -13 
സാമ്പത്തിക വർഷത്തിൽ ചുവടെ രേഖപ്പെടുത്തിയിട്ടുള്ള 
ഇനത്തിലും സ്പെസിഫിക്കേ ഷ നിലും എണ്ണത്തിലു മുള്ള 
സാധനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രീ -സ്കൂൾഎഡ്യൂക്കേഷൻ 
കിറ്റു കൾ വിത രണം ചെയ്യു ന്ന തിന് സന്ന ദ്ധ ത യും 
യോഗ്യതയുമുള്ള വ്യക്തികൾ/ സ്ഥാപനങ്ങളിൽനിന്നും മൽസര 
സ്വഭാവമുള്ള മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ടാക്സ്, കടത്തുകൂലി, കയറ്റിറക്കുകൂലി തുടങ്ങിയ മറ്റെല്ലാ കൂലി 
ചെല വു കളും ഉൾപ്പെ ടെയുള്ള നിരക്കാണ് രേഖ പ്പെടു 
ത്തേണ്ടത്. വിതരണം ചെയ്യുന്ന പ്രീ -സ്കൂൾ ഇനങ്ങൾ കേന്ദ 
സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഗുണനിലവാരം പുലർത്തുന്നതും 
കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പു വരുത്തുന്ന വ യു മാ 
യിരിക്കണം. പൂരിപ്പിച്ച ടെണ്ടറിനോടൊപ്പം തങ്ങൾ വിതരണം 
ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഇന ങ്ങ ളുടെ സാമ്പി ളു കളും 
നിർബന്ധമായും സമർപ്പിച്ചിരിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ 
നിരസിക്കുന്നതാണ്. 


- ടെണ്ടർ ഫോറത്തിന്റെ വില പണമായോ മണിയോർഡർ 
ആയോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 

ദർഘാസ് ഫോറങ്ങൾ 5- 3- 2013 ഉച്ചയ്ക്ക് 1 മണി വരെ 
പ്രവർത്തന സമയത്ത് ഈ ഓഫീസിൽ നിന്നും വിൽപ്പന 
നടത്തുന്നതാണ്. 


5- 3 - 2013 ഉച്ചയ്ക്ക് 2 മണിവരെ മുദ്രവച്ച കവറുകളിൽ 
സമർപ്പിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമയത്തിനു മുമ്പ് ലഭിക്കുന്ന ടെണ്ടറുകൾ അന്നേ ദിവസം 
3 മണിക്ക് അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ താഴെ ഒപ്പിട്ടിട്ടുള്ള ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടു 
ത്തുന്ന ആളോതുറക്കുന്നതായിരിക്കും. 


ദർഘാസ് നമ്പർ - 2 / 2012 - 13. 
അടങ്കൽ തുക - 1,07,000 ( ഒരു ലക്ഷത്തിഏഴായിരം രൂപ ). 


ടെണ്ടർ ഫോറങ്ങൾഉള്ളടക്കം ചെയ്തിട്ടുള്ള കവറിനു 
പുറത്ത് “ അംഗൻവാടികൾക്ക് പ്രീ -സ്കൂൾഎഡ്യൂക്കേഷൻ 


ദർഘാസ് പരസ്യത്തെ സംബന്ധിച്ചോ സപ്ലെചെയ്യേണ്ട 
വസ്തുക്കളെയോ മറ്റ് അനുബന്ധ നിയമാവലികളെ 
പറ്റിയോ ഉള്ള എല്ലാ വിവരങ്ങളും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെഓഫീസിൽനിന്നും ( പ്രവൃത്തി ദിവസ 
ങ്ങളിൽ) ലഭിക്കുന്നതാണ്. 


കിറ്റു കൾ വിത രണം ചെയ്യു ന്ന തി നുള്ള ടെണ്ടർ എന്ന് 
വ്യക്തമായി എഴുതിയിരിക്കണം. 

-- പൂരിപ്പിച്ച ടെണ്ടറിനോടൊപ്പം - 50 - ന്റെ മുദ്രപ്പത്രത്തിൽ 
തയ്യാറാക്കിയ പ്രാഥമിക എഗ്രിമെന്റ്ഏണസ്റ്റ്മണി ഡെപ്പോസിറ്റായി 
അടങ്കൽ തുകയുടെ 1 % വരുന്ന തുകയ് ക്ക് തുല്യമായ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് എന്നിവ സമർപ്പിച്ചിരിക്കണം. ചൈൽഡ് 
ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ( സി. ഡി. പി. ഒ.) 

ഐ . സി. ഡി. എസ്. പ്രോജക്ട് ഓഫീസ്, റാന്നി അഡീഷ 
ണൽ, റാന്നി- പെരുനാട് പി . ഒ. എന്നയാളുടെ പേരിൽ സ്റ്റേറ്റ് 
ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ വടശ്ശേരിക്കര ശാഖയിൽ മാറാവുന്ന 
വിധത്തിൽ ആയിരിക്കണം ഡിമാന്റ് ഡ്രാഫ്റ്റ്. 


കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിയമങ്ങളും ചട്ടങ്ങളും ഈ ദർഘാസിനും ബാധക 
മായിരിക്കും. 


ANNEXURE I 


Schedule of Materials 


Item 


Specifications 


Qty . 


| No . 


Nos. 


1 


Set 


സ്റ്റോർ പർച്ചേസ് വ്യവസ്ഥകൾക്കും സാമൂഹ്യ നീതി 
വകുപ്പ് ഡയറക്ടറുടെ അംഗീകാരത്തിനും വിധേയമായി 
സ്വീകരിക്കപ്പെടുന്ന ടെണ്ടറിന്റെ ഉടമയ്ക്ക് നിയമാനുസൃതം 
സപ്ലേ ഓർഡർ നൽകു ന്ന താ യി രി ക്കും . ടെണ്ട റു കൾ 
സ്വീകരിച്ച വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ടെണ്ടറുകാരൻ 
തുകയുടെ 5 % വരുന്ന തുക താഴെ ഒപ്പിട്ടിട്ടുള്ള ആളുടെ 
പേരിൽ ഡി ഡി ആയി സുരക്ഷാ നിക്ഷേപമെന്ന നിലയിൽ 
നൽകേണ്ടതും - 50 - ന്റെ മുദ്രപത്രത്തിൽ നിയമാനുസൃതമായ 
കരാർ വയ്ക്കേണ്ടതുമാണ്. 


Alpha numerical Plastic box containing 

A to Z magnetic capital 
alphabet and 0 to 9 
numerals . Minimum of 49 
pieces should be in the 
box 


- 107 


2 


Flash Card 


- എസ്റ്റിമേറ്റ് തുക യേ ക്കാൾ കൂടുതൽ തുക യ്ക്കുള്ള 
ടെണ്ടറുകൾ അംഗീകരിക്കുന്നതല്ല . സർക്കാർ രൂപീകരിച്ചിട്ടുള്ള 
ടെക്നിക്കൽ കമ്മിറ്റി സാമ്പിളുകളും ടെണ്ടറുകളും പരിശോധി 
ക്കുന്നതും ശുപാർശ സഹിതം അവ അംഗീകാരത്തിനായി 
സമർപ്പിക്കുന്നതുമാണ്. സപ്ലേഓർഡർ ലഭിച്ചുകഴിഞ്ഞാൽ 
ടെണ്ടറുകാരൻ 15 - 3 - 2013 - നു മുൻപായി താഴെ ഒപ്പിട്ടിട്ടുള്ള 
ആളുടെഓഫീസിലോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന സ്ഥലത്തോ 
കിറ്റുകൾ എത്തിച്ചുനൽകേണ്ടതാണ്. 


A packet of 4 set of 1.1 mm 
thick 6 step both side 
laminated , story cards of 
size 21cm x18cm made of 
high quality white board 


107 


3 


Building block 


To make home model box 
containing 28 pieces 


- 


107 


കാരണം കൂടാതെ ടെണ്ടറുകൾ നിരസിക്കുന്നതിനുള്ള 
അധികാരം റാന്നി അഡീഷണൽ സി . ഡി . പി . ഒ . - യ്ക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 


4 


Puzzle ball 


6 coloured puzzle ball of 
5 inches diameter dissoci 
ated 6 pieces and make 
a ratting sound when 
rolled 

| 107 


-- നിർദ്ദിഷ്ട സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 
നിർദ്ദിഷ്ട സമയത്ത് ഹാജരുള്ള ദർഘാസുകാരുടെയോ 
അവരുടെ അംഗീകൃത പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യ 
ത്തിലായിരിക്കും ദർഘാസുകൾ തുറക്കുന്നത്. 
അന്നേ ദിവസം സന്ദർഭവശാൽ ഓഫീസ് അവധിയാ 
വു ക യാ ണെ ങ്കിൽ അതിനടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


5 


Animal cut out 

puzzle 


A box containing 5 
numbers of animals and 
birds puzzle of size 
20cm x 20cm puzzle are to 
be made on 2.5 mm thick 
high quality white Lami 
nated board 


ദർഘാസ് ഫോറത്തിന്റെ വില പണമായോമണിയോർഡർ 
ആയോ ( ഫോറം അയയ്ക്കാനുള്ള തപാൽ ചാർജ്ജ് 
സഹിതം) മാത്രമേ സ്വീകരിക്കുകയുള്ളു. 


107 


6 


Apple tum Over Rolling toy with thread 


| 107 


- നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കുന്ന ദർഘാസുകൾ 

ക്കൊപ്പം 50 - ന്റെ കേരള സർക്കാരിന്റെ മുദ്രപത്രത്തിൽ 
നിർദ്ദിഷ്ട മാതൃ ക യി ലു ള്ള കരാർകൂടി സമർപ്പി 
ക്കേണ്ടതാണ്. 


- 7 


Colour, Number Packet containing 10 
Shape Matching numbers of 2 .5 mm thick 
Card 

laminated cards of size 


8" x4 " These cards is used 
to educate children about 
shape, colour and 
numbers 


- 107 


ഐ . സി ഡി . എസ്. 
പ്രോജക്ട് ഓഫീസ്, 
റാന്നി. 


( ഒപ്പ്) 
ചൈൽഡ് ഡെവലപ്മെന്റ് 

പ്രോജക്ട് ഓഫീസർ, 
( സി . ഡി . പി . ഒ .) 


